Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


SS 


- 
കയ 
GOVERN 


രള 
സം 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജനുവരി 14 
14th January 2014 

1189 മകരം 1 
1st Makaram 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram, 

Tuesday 


1935 പൌഷം 24 
24th Pousha 1935 


PART III 
Co -operative Department 


ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 

( ഹാജർ: സി. കെ . ജോസ്) 


നമ്പർ എച്ച്. എം . 3953 / 2013. 


2013 നവംബർ 12 , 


വിഷയം : - എ . 647 -ാം നമ്പർ ചെന്നിത്തല തൃപ്പെരുന്തുറ പട്ടികജാതി/ പട്ടികവർഗ്ഗ സഹകരണസംഘം ക്ലിപ്തം സഹകരണ 

സംഘം നിയമം വകുപ്പ് 71 ( 1) പ്രകാരം പ്രവർത്തനം സമാപീകരിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 
സംബന്ധിച്ച്. 


സൂചന : - (1) തഴക്കര യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട്. 

(2) മാവേലിക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 3-7-2013 -ാം തീയതിയിലെ 610 /2013 നമ്പർ കത്ത്. 
(3) ഈ ആഫീസിലെ 17 - 8 - 2013 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


ചെന്നിത്തല തൃപ്പെരുന്തുറ പട്ടികജാതി/ പട്ടികവർഗ്ഗ സഹകരണസംഘം ക്ലിപ്തം നമ്പർ എ 647 ആലപ്പുഴ ജില്ലയിൽ 
മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തല - 

തൃപ്പെരുന്തുറ ആസ്ഥാനമാക്കി 31- 12 - 1976 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 21- 1- 1977 - ൽ 
പ്രവർത്തനമാരംഭിക്കുകയും ചെയ്ത ഒരു പട്ടികജാതി/ പട്ടികവർഗ്ഗ സഹകരണസംഘമാണ്. 


- സൂചന (1) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 66 -ാം വകുപ്പ് പരിശോധന റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനരഹിതമാണെന്നും 
സംഘത്തിന് സ്വന്തമായി 4 സെന്റ് സ്ഥലവും പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടവും ഉള്ളതായി കാണുന്നുണ്ടെന്നും ആധാരമോ മറ്റ് 
രേഖകളോ അഡ്മിനിസ്ട്രേറ്ററുടെ കൈവശം ഇല്ലെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും ഇല്ലെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
23 - 7 - 2002 മുതൽ സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നിലനിൽക്കുന്നതെന്നും ടി സംഘം പുനരുദ്ധരിക്കുന്നതിന് 


14th JAN . 2014] 


CO -OPERATIVE DEPARTMENT 


യാതൊരു സാഹചര്യവും നിലവിലില്ലെന്നും എൻക്വയറി ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യങ്ങളിൽ സംഘം 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണെന്നും എൻക്വയറി ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
സംഘം പ്രവർത്തനം പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാഹചര്യവും നിലവിലില്ലാത്തതിനാൽ ലിക്വിഡേറ്ററെ നിയമിച്ച് 
ഉത്തരവാകുന്നതിന് സൂചന (2 ) പ്രകാരം മാവേലിക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഉം ശുപാർശ ചെയ്തിട്ടുണ്ട്. 


അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും ഈ നടപടിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ 
ആയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബോധിപ്പിക്കണമെന്നും സൂചന (3) പ്രകാരം നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ ടി 
നോട്ടീസിന്മേൽ യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 


- മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഏത് ഉദ്ദേശലക്ഷ്യങ്ങൾ നിർവ്വഹിക്കുന്നതിനുവേണ്ടിയാണോ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, 
ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ടി സംഘം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അംഗങ്ങൾക്ക് സംഘത്തിന്റെ പ്രവർത്തനത്തിൽ 
താൽപ്പര്യമില്ലായെന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലായെന്നും ഇപ്പോഴത്തെ 
അവസ്ഥയിൽ ടി സംഘം, പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്നുപോകേണ്ട ആവശ്യം ഇല്ലായെന്നും എനിക്ക്ഉത്തമ 
ബോദ്ധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


- എ . 647 -ാം നമ്പർ ചെന്നിത്തല തൃപ്പെരുന്തുറ പട്ടികജാതി/ പട്ടികവർഗ്ഗ സഹകരണസംഘം ( ക്ലിപ്തം ) ത്തിന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ നിയമം 11 (1) വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് 
സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സമാപ്തീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി ടി നിയമം വകുപ്പ് ( 72 ) പ്രകാരം മാവേലിക്കര താലൂക്ക് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ചെന്നിത്തല യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. സംഘത്തിന്റെ എല്ലാവിധ മുതലുകളുടെയും റെക്കോർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് വിവരം 
ഈ ആഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് കണക്കും ബാക്കിപത്രവും 
അയച്ചുതരേണ്ടതാണ്. 


നമ്പർ എ . ഇ .എൽ. 8850 / 2011. 


2013 നവംബർ 16 . 


വിഷയം : - സമാപ്തീകരണം- - എ 639 കായംകുളം എം . എസ്. എം . കോളേജ് കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ - 1969 - ലെ 

കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 അനുസരിച്ച് രജിസ്ട്രേഷൻ റദുചെയ്തുകൊണ്ട്ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന ( 1) ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 15- 12- 2011- ലെ സി.എസ്. 5216 / 03 -ാം 

നമ്പർ ഉത്തരവ്. 


(2) ലിക്വിഡേറ്ററുടെ 28 -9- 2013 - ലെ 254 / 2012 -ാം നമ്പർ ഉത്തരവ്. 


(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 30 - 10 - 2013 - ലെ 254/ 12 -ാം നമ്പർ കത്ത്. 


കായംകുളം എം . എസ്. എം . കോളേജ് കോ - ഓപ്പറേറ്റീവ് സ്റ്റോർ ( ക്ലിപ്തം ) നമ്പർ എ 639- ന്റെ പ്രവർത്തനം 1969- ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( 3 ) അനുസരിച്ച് അവസാനമായി സമാപ്തീകരിച്ചുകൊണ്ട് പരാമർശം (2 ) പ്രകാരം 
സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ടി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് 1969- ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 അനുസരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പരാമർശം ( 3) 
പ്രകാരം കാർത്തികപ്പളളി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ശുപാർശയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കായംകുളം എം. എസ്. എം . കോളേജ് കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ ( ക്ലിപ്തം ) നമ്പർ എ 639- ന്റെ രജിസ്ട്രേഷൻ 1969- ലെ കേരള 
സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദുചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘ ത്തിന്റെ ലഭ്യ മായ റിക്കാർഡുകൾ ലിക്വി ഡേ റ്റർ മൂന്നു വർഷം സൂക്ഷിക്കേ ണ്ടതും അതി നു ശേഷം ഈ 
ആഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


14th JAN . 2014 ] 


CO -OPERATIVE DEPARTMENT 


എ 639 -ാം നമ്പർ കായംകുളം എം. എസ്. എം . കോളേജ് കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ ( ക്ലിപ്തം) ലിക്വിഡേറ്ററുടെ 

- നടപടിക്രമത്തിന്റെ പകർപ്പ് 
( ഹാജർ: എ . ഹഫീസ് മുഹമ്മദ്, സീനിയർ ഇൻസ്പെക്ടർ) 


നമ്പർ 254 / 2012. 


2013 സെപ്റ്റംബർ 28. 


സൂചന: - (1) ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ന്റെ 15 - 12 - 2011 - ലെ സി. എസ്. 5216 / 2003 -ാം 

നമ്പർ ഉത്തരവ്. 


(2) ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ന്റെ 27-9-2013 - ലെ എ . ഇ .എൽ. 8850/ 2011 -ാം 

നമ്പർ ഉത്തരവ്. 


- എ . 639 -ാം നമ്പർ കായംകുളം എം . എസ്. എം. കോളേജ് കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ സൂചന (1) പ്രകാരം സമാപ്തീകരണ 
ത്തിലാക്കുകയും കാർത്തികപ്പളളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ചേപ്പാട് യൂണിറ്റ് ഇൻസ്പെക്ടർ 15 - 12 - 2011 - ൽ 
ലിക്വിഡേറ്ററായി ചാർജെടുത്തിട്ടുള്ളതുമാണ്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ സംഘത്തിന്റെ ബാക്കിപത്രം താഴെ 
പറയും പ്രകാരമാണ്. 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി 


23242 .00 


270. 08 


1081, 19 


200. 00 


70395 . 66 


5184. 65 


25706.20 


ബാങ്കിൽ 
മറ്റ് സ്ഥാപനങ്ങളിലെ ഓഹരി 
പലവക ( മറ്റ് ആസ്തികൾ) 
ഡെഡ് സ്റ്റോക്ക് 
അഡ്വാൻസുകൾ (വരേണ്ടവ ) 
ഡെഫിസിറ്റ് സ്റ്റോക്ക് 
അറ്റ് നഷ്ടം 


48915 . 10 


5000 . 00 


കരുതൽ ധനം 
റിസർവുകൾ 
തേയ്മാനഫണ്ട് 
ഗ്രാന്റ് 
കുറവുകണ്ട് ചരക്കുകൾക്കുള്ള കരുതൽ 
സിൽബന്തിചെലവും തൻചെലവും 
അഡ്വാൻസുകൾ ( കൊടുക്കേണ്ടവ ) 
വീതിക്കാത്ത ലാഭം 


66587.52 


102369. 04 


102369. 04 


15285 .50 


161672.10 


136098. 07 


6020.83 


ആകെ 


385198. 49 


ആകെ 


385198 . 49 


ലിക്വിഡേറ്റർ നിയമാനുസൃത ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ യാതൊരുവിധ ക്ലെയിമും നാളിതുവരെ 
ലഭിച്ചിട്ടില്ലാത്താണ്. ലിക്വിഡേറ്ററുടെ കാലയളവിലെ വരവ് ചെലവ് ചുവടെ ചേർക്കുന്നു. 


വരവ് 


തുക 


ചെലവ് 


തുക 


പലിശ 


15 .00 


ബാങ്കിൽ 


115. 00 


ആഡിറ്റ് ഫീസ് 


1930. 50 


385.00 


100 .00 


150 . 00 


ബാങ്ക് ( ലിക്വിഡേറ്ററുടെ എസ്. ബി . 

- അക്കൗണ്ട്) 
ഓഹരി ( ആലപ്പുഴ ഡി. സി . ബി .) 
ഉപയോഗശൂന്യമായ കടലാസുകൾ വിറ്റത് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
വാറ്റ് ( സെയിൽ ടാക്സ്) 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 


900.00 


50. 00 


ലിക്വിഡേഷൻ ചാർജ്ജ് 
ലിക്വിഡേഷൻ ഫണ്ട് 
വാറ്റ് ( സെയിൽടാക്സ്) 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 


845.50 


45 . 00 


45. 00 


55 . 00 


55 .00 


ആകെ 


2345.50 


ആകെ 


2345 . 50 


00 .00 


00.00 


മുന്നിരുപ്പ് 
ആകെ മൊത്തം 


മുന്നിരുപ്പ് 
ആകെ മൊത്തം 


2345.50 


2345. 50 


14th JAN . 2014] 


CO -OPERATIVE DEPARTMENT 


ലിക്വിഡേറ്റർ പിരിച്ചെടുക്കാവുന്ന തുകകൾ പിരിച്ചെടുക്കുന്നതിനും കൊടുത്തുതീർക്കാവുന്ന തുകകൾ കൊടുത്തുതീർക്കുന്നതിനും 
സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ്. ടി നടപടികൾക്കുശേഷം സംഘത്തിന്റെ നിലവിലെ ആസ്തി- ബാദ്ധ്യതകൾ 
ചുവടെ ചേർക്കുന്നു . 
ബാദ്ധ്യതകൾ 

തുക 
തുക 

ആസ്തികൾ 


ഓഹരി 


23242.00 


ബാങ്കിൽ 


00 .08 


1081, 19 


100. 00 


കരുതൽ ധനം 
റിസർവുകൾ 


69495. 66 


5184. 65 


തേയ്മാനഫണ്ട് 


25706 . 20 


48015.10 


മറ്റ് സ്ഥാപനങ്ങളിലെ ഓഹരി 
പലവക ( മറ്റ് ആസ്തികൾ) 
ഡെഡ് സ്റ്റോക്ക് 
ഡെഫ്സിറ്റ് സ്റ്റോക്ക് 
അഡ്വാൻസുകൾ (വരേണ്ടവ ) 
അറ്റ് നഷ്ടം 


102369. 04 


102369.04 


5000 . 00 


66587 . 52 


കുറവുകണ്ട് ചരക്കുകൾക്കുള്ള കരുതൽ 
ഗ്രാന്റ് 
സിൽബന്തിചെലവും തൻചെലവും 
അഡ്വാൻസുകൾ ( കൊടുക്കേണ്ടവ) 
വീതിക്കാത്ത ലാഭം 


13355 . 00 


160957.10 


136943 .57 


6020 .83 


ആകെ 


383213 .49 


ആങ്ക 


383213 . 49 


ടി തുകകൾ സൂചന ( 2) പ്രകാരം എഴുതിത്തള്ളിയും കണ്ടുകെട്ടിയും ഉത്തരവായിട്ടുള്ളതാണ്. ആയതിനുശേഷം സംഘത്തിന്റെ 
ബാക്കിപത്രം ചുവടെ പറയും പ്രകാരമാണ്. 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഇല്ല 


ഇല്ല 


- ടി സംഘത്തിൽ അംഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാലും ആവശ്യമായ ഫണ്ടില്ലാത്തതിനാലും 
പൊതു യോഗം കൂടാൻ സാധിച്ചിട്ടില്ല . സംഘം കണക്കുകൾ എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുള്ളതാണ്. സംഘം 
സർക്കാരിലേക്ക് അടയ്ക്കുവാനുള്ള ആഡിറ്റ് ഫീസ്, ലിക്വിഡേഷൻ ചാർജ്ജ്എന്നിവ അടച്ചിട്ടുള്ളതാണ്. നിലവിൽ സംഘത്തിന് 
സർക്കാരിലേക്ക് അടയ്ക്കുവാൻ ബാദ്ധ്യതകൾ ഒന്നും ഇല്ലാത്തതാകുന്നു . മേൽ സാഹചര്യത്തിൽ ചുവടെ പറയും പ്രകാരം ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


എ . 639 -ാം നമ്പർ കായംകുളം എം . എസ്. എം . കോളേജ് കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 73( 3) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അവസാനമായി സമാപ്തീകരിച്ചുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ കേരളാ സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് 
ചെയ്ത്ഉത്തരവാകുന്നതിന് ബഹു . ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) അവർകളോട് ശുപാർശ 
ചെയ്തുകൊള്ളുന്നു . 


(3) 


നമ്പർ എ . ഇ .എൽ. 8850/ 2011. 


2013 സെപ്റ്റംബർ 27. 


വിഷയം : - സമാ ഫീ ക രണം - എ 639 -ാം നമ്പർ കായംകുളം എം . എസ്. എം . കോളേജ് സഹ ക രണ സംഘം 

ആസ്തി ബാദ്ധ്യതകൾ എഴുതിത്തള്ളിയും കണ്ടുകെട്ടിയും ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം: (1) ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ 15 -12 - 2011- ലെ സി .എസ്. 5216 / 03 -ാം 

നമ്പർ ഉത്തരവ്. 


(2) ലിക്വിഡേറ്ററുടെ 10 - 9-2013 - ലെ 254/ 2012 -ാം നമ്പർ കത്ത്. 

(3) അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാർത്തികപ്പള്ളിയുടെ 19-9-2013 - ലെ 254/ 012 -ാം നമ്പർ കത്ത്. 
എ 639 -ാം നമ്പർ കായംകുളം എം . എസ്. എം . കോളേജ് സഹകരണ സംഘം പരാമർശം (1) പ്രകാരം സമാപ്തീക 
രണത്തിലാകുകയും, കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ചേപ്പാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ലിക്വിഡേറ്റർ 15 - 12 - 2011- ൽ ചാർജ്ജടുത്തിട്ടുള്ളതാണ്. ലിക്വിഡേറ്റർ ചാർജ്ജ 
ടുത്ത തീയതിയിലെ സംഘത്തിന്റെ ബാക്കി പത്രം ചുവടെ പറയും പ്രകാരമാണ്. 


14th JAN . 2014 ] 


CO -OPERATIVE DEPARTMENT 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി 


23242.00 


270. 08 


1081, 19 


200.00 


70395. 66 


5184. 65 


25706. 20 


ബാങ്കിൽ 
മറ്റ് സ്ഥാപനങ്ങളിലെ ഓഹരി 
പലവക ( മറ്റ് ആസ്തികൾ) 
ഡെഡ് സ്റ്റോക്ക് 
ഡെഫിസിറ്റ് സ്റ്റോക്ക് 
അഡ്വാൻസുകൾ (വരേണ്ടവ ) 
അറ്റ് നഷ്ടം 


48915 . 10 


102369. 04 


കരുതൽ ധനം 
റിസർവ്വകൾ 
തേയ്മാനഫണ്ട് 
കുറവുകണ്ട ചരക്കുകൾക്കുള്ള കരുതൽ 
ഗ്രാന്റ് 
സിൽബന്തിചെലവും തൻചെലവും 
അഡ്വാൻസുകൾ ( കൊടുക്കേണ്ടവ ) 
വീതിക്കാത്ത ലാഭം 


102369 . 04 


- 5000. 00 


66587 .52 


15285.50 


161672 .10 


136098 . 07 


6020 .83 


ആകെ 


385198.49 


ആകെ 


385198.49 


ലിക്വിഡേറ്റർ നിയമാനുസൃത ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ യാതൊരുവിധ ക്ലെയിമും നാളിതുവരെ 
ലഭിച്ചിട്ടില്ലാത്തതാണ്. ലിക്വിഡേറ്ററുടെ കാലയളവിലെ വരവ്-ചെലവ് ചുവടെ ചേർക്കുന്നു . 


വരവ് 


തുക 


ചെലവ് 


തുക 


പലിശ 


15 . 00 


115 . 00 


ബാങ്കിൽ 
ആഡിറ്റ് ഫീസ് 


1930. 50 


385 . 00 


100 . 00 


150. 00 


ബാങ്കിൽ ( ലിക്വിഡേറ്ററുടെ എസ്. ബി . 

- അക്കൗണ്ട്) 
ഓഹരി (ആലപ്പുഴ ഡി . സി . ബി.) 
ഉപയോഗശൂന്യമായ കടലാസുകൾ വിറ്റത് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
വാറ്റ് ( സെയിൽസ് ടാക്സ്) 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 


900.00 


50.00 


ലിക്വിഡേഷൻ ചാർജ്ജ് 
ലിക്വിഡേഷൻ ഫണ്ട് 
വാറ്റ് ( സെയിൽസ് ടാക്സ്) 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 


845.50 


45 . 00 


45. 00 


55 . 00 


55 . 00 


ആകെ 


2345 .50 


2345 . 50 


| 00.00 


മുന്നിരിപ്പ് 
ആകെ മൊത്തം 


00.00 


ആകെ 
നീക്കിയിരിപ്പ് 
ആകെ മൊത്തം 


2345 . 50 


2345 . 50 


ലിക്വിഡേറ്റർ പിരിച്ചെടുക്കാവുന്ന തുകകൾ പിരിച്ചെടുക്കുന്നതിനും കൊടുത്തുതീർക്കാവുന്ന തുകകൾ കൊടുത്തു തീർക്കുന്നതിനും 
സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ്. ടി നടപടികൾക്കുശേഷം സംഘത്തിന്റെ നിലവിലെ ആസ്തി- ബാദ്ധ്യതകൾ 
ചുവടെ ചേർക്കുന്നു. 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി 


23242.00 


00. 08 


1081. 19 


100.00 


69495 . 66 


5184. 65 


25706. 20 


ബാങ്കിൽ 
മറ്റ് സ്ഥാപനങ്ങളിലെ ഓഹരി 
പലവക ( മറ്റ് ആസ്തികൾ) 
ഡെഡ് സ്റ്റോക്ക് 
ഡെഫ്സിറ്റ് സ്റ്റോക്ക് 
അഡ്വാൻസുകൾ ( വരേണ്ടവ) 
അറ്റ് നഷ്ടം 


48015. 10 


102369. 04 


കരുതൽ ധനം 
റിസർവുകൾ 
തേയ്മാനഫണ്ട് 
കുറവുകണ്ട് ചരക്കുകൾക്കുള്ള കരുതൽ 
ഗ്രാന്റ് 
സിൽബന്തിചെലവും തൻചെലവും 
അഡ്വാൻസുകൾ ( കൊടുക്കേണ്ടവ ) 
വീതിക്കാത്ത ലാഭം 


102369.04 


5000. 00 


66587 .52 


13355 . 00 


160957 .10 


136943.57 


6020 . 83 


ആക 


383213 . 49 


ആകെ 


383213 .49 


14th JAN . 2014 ] 


CO -OPERATIVE DEPARTMENT 


ടി തുകകൾ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു . 


ബാദ്ധ്യതകൾ 


1. ഓഹരി 7 23242 

ടി തുക അംഗങ്ങളായ ഓഹരി ഉടമകൾക്ക് നൽകുവാനുള്ള തുക യാണ്. ടി തുക കൊടുത്തുതീർക്കുന്നതിന് 
തുകയില്ലാത്തതിനാലും അംഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാലും ടി തുക കണ്ടുകെട്ടാവുന്നതാണ്. 
2. കരുതൽ ധനം ? 1081.19 

ടി തുക ആഫീസിൽ വച്ചിട്ടുള്ള കരുതലാണ്. ടി തുക ആർക്കും നൽകേണ്ടതല്ലാത്തതിനാൽ കണ്ടുകെട്ടാവുന്നതാണ്. 
3. റിസർവുകൾ - 3 69495.66 
റിസർവ്വ് ഫോർ ഫ്യൂച്ചർ ലോസ് 

8000.00 
റിസർവ്വ് ഫോർ ഡെഡ് സ്റ്റോക്ക് .. 5184. 65 
റിസർവ് ഫോർ ഒബ്ജക്സഡ് ഐറ്റംസ് 

32489 . 91 
റിസർവ്വ് ഫോർ എക്സസ്സ് സ്റ്റോക്ക് 

- 1512 . 20 
റിസർവ്വ് ഫോർ ഡെഡ് സ്റ്റോക്ക് 

22308. 90 


ആ 


കെ 


69495 . 66 


ടി തുകകൾ ആഡിറ്റിൽ വച്ചിട്ടുള്ള കരുതലാണ്. ടി തുക ആർക്കും നൽകേണ്ടതല്ലാത്തതിനാൽ കണ്ടുകെട്ടാവുന്നതാണ്. 
4. തേയ്മാന ഫണ്ട് ? 25706 .20 
- ടി തുക ആഡിറ്റിൽ വച്ചിട്ടുള്ള കരുതലാണ്. ടി തുകയും ആർക്കും നൽകേണ്ടതല്ലാത്തതിനാൽ കണ്ടുകെട്ടാവുന്നതാണ്. 
5. കുറവുകണ്ട ചരക്കുകൾക്കുള്ള കരുതൽ 7 102369.04 

ടി തുകയും ആഡിറ്റിൽ വച്ചിട്ടുള്ള കരുതലാണ്. ടി തുക ആർക്കും നൽകേണ്ടതല്ലാത്തതിനാൽ കണ്ടുകെട്ടാവുന്നതാണ്. 
6. ഗ്രാന്റ്- 3 5000 

ടി തുക സർക്കാരിൽനിന്നും കിട്ടിയ ഗ്രാന്റ് തുകയാണ്. ടി തുക വിനിയോഗിച്ചിട്ടുള്ളതും തിരിച്ചടയ്ക്കേണ്ടാത്തതുമാണ്. 
- ആയതിനാൽ ടി തുകയും കണ്ടുകെട്ടാവുന്നതാണ്. 
7. തൻ ചെലവും സിൽബന്തി ചെലവും ? 13355 

ആയത് സാലറി ആന്റ് അലവൻസ് ഇനത്തിൽ 3 11250 - അഫിലിയേഷൻ ഫീസിനത്തിൽ 3 2105 - യും ഉൾപ്പെടെ തുക 
യാണ്. ആയത് കൊടുത്തുതീർക്കുന്നതിന് സംഘത്തിൽ തുകയില്ലാത്തതിനാൽ കണ്ടുകെട്ടാവുന്നതാണ്. 
8. അഡ്വാൻസുകൾ ( കൊടുക്കേണ്ടവ) 3 136943.57 


| 


33878.61 


| 


22867. 56 


| 


3336 . 05 


| 


6770.74 


| 


14239.63 


| 


104. 41 


| 


700.00 


| 


0 .75 


ഈ & സി ഒബ്ജക്ടഡ് 
ബുക്ക് സെല്ലേഴ്സ് അഡ്വാൻസ് 
പ്രിൻസിപ്പൽ അഡ്വാൻസ് 
ശ്രീധരൻപിള്ള അഡ്വാൻസ് 
മുസ്തഫ അഡ്വാൻസ് 
സി . ബി. ഡിഫറൻസ്മുസ്തഫ 
വി. സി. തോമസ് അഡ്വാൻസ് 
സി . ബി . ഡിഫറൻസ്മുസ്തഫ 3.8. 88 
സ്കറിയാ അഡ്വാൻസ് 
ബി. ക്ലാസ്സ് ഷെയർ വിതരണ ഡീറ്റെയിൽസ് 
കൺവീനർ അഡ്വാൻസ് 
ഡി . സി. ബി. ഫം ഉഷ് 
സിറ്റി സ്റ്റോർ അഡ്വാൻസ് 
സിറ്റി സ്റ്റോർ അഡ്വാൻസ് 
കൃഷ്ണപിള്ള അഡ്വാൻസ് 
ഓപ്പണിംഗ് ഷെയർ ക്യാപിറ്റൽ 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


| 


19937.20 


| 


2423 . 00 


| 


1130 . 22 


| 


3000 . 00 


| 


2578. 60 


| 


340 . 00 


| 


24766 . 40 


| 


25.00 


| 


845.50 


ആകെ 


136943 . 57 


14th JAN . 2014 ] 


CO -OPERATIVE DEPARTMENT 


ടി തുകകൾ സംബന്ധിച്ച വിവരങ്ങളോ രേഖകളോ ലഭ്യമല്ലാത്തതിനാലും സംഘത്തിൽ തുക ഇല്ലാത്തതിനാലും കണ്ടുകെട്ടാ 
വുന്നതാണ്. 


9. വീതിക്കാത്ത ലാഭം 3 6020.83 


ടി തുക സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാലും സംഘത്തിൽ ഫണ്ടില്ലാത്തതിനാലും കണ്ടുകെട്ടാവുന്നതാണ്. 
ആസ്തികൾ 


1. ബാങ്കിൽ 7 0. 08. 

ടി തുക വിനിയോഗത്തിലില്ലാത്തതിനാൽ എഴുതിത്തള്ളാവുന്നതാണ്. 
2. ഓഹരി- 3 100 . 

ടി തുക സംബന്ധിച്ചുള്ള വിവരങ്ങൽ ലഭ്യമല്ലാത്തതിനാലും ഓഹരിസാക്ഷ്യപത്രം ഇല്ലാത്തതിനാലും ടി തുകയും 
- എഴുതിത്തള്ളാവുന്നതാണ്. 
3. മറ്റ് ആസ്തികൾ ( പലവക ) 3 5184.65 

ടി തുക സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ എഴുതിത്തള്ളാവുന്നതാണ്. 
4. ഡെഡ് സ്റ്റോക്ക് ? 48015. 10 

ടി തുക ഉപയോഗശൂന്യമായ സ്റ്റോക്കുകളുടെ വിലയാണ്. ടി സാധനങ്ങൾ ( പേപ്പർ) ജീർണ്ണിച്ചും നശിച്ചും പോയിട്ടുള്ള 
താണ്. ആയത് ഈടാക്കിയെടുക്കുവാൻ സാധിക്കാത്തതിനാൽ എഴുതിത്തള്ളാവുന്നതാണ്. 
5. ഡെഫിസിറ്റ് സ്റ്റോക്ക് 3 102369.04 

സ്റ്റോക്കിൽ കുറവ് കണ്ടതിന് ആഡിറ്റിൽ പരാമർശിച്ചിട്ടുള്ള തുകയാണ്. ടി തുക ആരിൽനിന്നും ഈടാക്കേണ്ടതാണെ 
ന്നറിയാൻ കഴിയാത്തതിനാൽ എഴുതിത്തള്ളാവുന്നതാണ്. 
അഡ്വാൻസുകൾ (വരേണ്ടവ ) 


|| 


2935. 51 


| 


2885. 60 


| 


70 .65 


| 


290. 90 


| 


0 .25 


| 


48 . 45 


| 


25317 .56 


| 


1410. 00 


| 


36 . 00 


| 


351. 80 


| 


1580 . 50 


SSSSSS 


| 


897 .75 


| 


735 . 00 


സെക്രട്ടറി അഡ്വാൻസ് 
പ്രസിഡന്റ് അഡ്വാൻസ് 
സ്റ്റുഡൻസ് അഡ്വാൻസ് 
കോളേജ് അഡ്വാൻസ് 
സുധാകരൻ പിള്ള 
സി . ബി. ഡിഫറൻസ് ഉഷ 
ഇ ആന്റ് സി അപ്റ്റ 1995 
ഇ ആന്റ് സി 1985- 86 
ഇ ആന്റ് സി 1986- 87 
ഇ ആന്റ് സി 1987-88 
ഇ ആന്റ് സി 1988- 89 
ഇ ആന്റ് സി 1989- 90 
ഇ ആന്റ് സി 1990 - 91 
ഇ ആന്റ് സി 1991- 92 
ഇ ആന്റ് സി 1992- 93 
ഇ ആന്റ് സി 1993- 94 
ഇ ആന്റ് സി 1994- 95 
എ ക്ലാസ്സ് മെമ്പർഷിപ്പ് 
പ്രസിഡന്റ് അഡ്വാൻസ് 
കോളേജ് അഡ്വാൻസ് 
സെയിൽസ്മാൻ ഒമിഷൻ ഉഷ 
പ്രിന്റിംഗ് ആന്റ് സ്റ്റേഷനറി 
എ ക്ലാസ്സ് മെമ്പർഷിപ്പ് 
കോളേജ് ആഫീസ് 
കോളേജ് ആഫീസ് അഡ്വാൻസ് 
കോളേജ് ലൈബ്രറി അഡ്വാൻസ് 


| 


219. 00 


| 


- 60. 00 


| 


340 .00 


| 


3150. 00 


| 


4985. 63 


| 


294.00 


| 


252.65 


| 


191. 00 


| 


1254.10 


| 


820. 00 


| 


3120. 47 


| 


480 . 27 


| 


3282 . 35 


14th JAN . 2014] 


CO -OPERATIVE DEPARTMENT 


| 


1513 . 15 


| 


50 . 00 


| 


124.55 


| 


30 . 00 


| 


450.00 


| 


10 . 50 


| 


1510 .78 


എ ക്ലാസ്സ് മെമ്പർഷിപ്പ് 
ഇൻസ്പെക്ഷൻ എക്സ്പെൻസ് 
കമ്മിറ്റി എക്സ്പെൻസ് ഒബ്ജക്ടഡ് 
സെബാസ്റ്റൻ അഡ്വാൻസ് 
സെയിൽസ്മാൻ 1989 വിത്തൗട്ട് ഡീറ്റെയിൽസ് 
ഷെയർ ആന്റ് അഡ്മിഷൻ ഫീസ് 
കേസ് എക്സ്പെൻസ്മുസ്തഫ 
സെയിൽസ് ഗേൾ അഡ്വാൻസ് 
സി . ബി. ഡിഫറൻസ് സെയിൽസ്മാൻ 
സി. ബി . ഡിഫറൻസ് സെയിൽസ്മാൻ 
ക്ലറിക്കൽ അലവൻസ് ഒബ്ജക്ടഡ് 
ഫെസ്റ്റിവൽ അലവൻസ് (ഒബ്ജക്ടഡ്) 
പർച്ചേസ് എക്സസ്സ് 
സി . ബി . ഡിഫറൻസ് 19 - 2 - 1992 


| 


525.00 


| 


1422.37 


| 


1311.73 


| 


4050.00 


| 


150 .00 


| 


330 . 00 


| 


100.00 


ആക 


66587 . 52 


ടി തുകകൾ ഈടാക്കുന്നത് സംബന്ധിച്ച് രേഖകൾ ഇല്ലാത്തതിനാലും ആരിൽനിന്ന് ഈടാക്കണമെന്ന് വ്യക്തമല്ലാത്തതിനാലും 
എഴുതിത്തള്ളാവുന്നതാണ്. 

7. അറ്റനഷ്ടം 3 160957.10 


ടി തുക പ്രവർത്തന നഷ്ടമാണ്. ടി തുക ആരിൽനിന്നും ഈടാക്കേണ്ടതല്ലാത്തതിനാൽ എഴുതിത്തള്ളാവുന്നതാണ്. 


സംഘത്തിൽ അംഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാലും ആവശ്യമായ ഫണ്ടില്ലാത്തതിനാലും അവസാന 
പൊതുയോഗം കൂടാൻ സാധിക്കുകയില്ല . സംഘം കണക്കുകൾ എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുള്ളതാണ്. സംഘത്തിന്റെ 
ആസ്തിബാദ്ധ്യതകൾ യഥാക്രമം എഴുതിത്തള്ളിയും കണ്ടുകെട്ടിയും ഉത്തരവാകുന്നതിന് പരാമർശം (2 ) പ്രകാരം ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചിട്ടുള്ളതും പരാമർശം ( 3) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാർത്തികപ്പള്ളി ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. 
മേൽ സാഹചര്യത്തിൽ ചുവടെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- എ 639 -ാം നമ്പർ കായംകുളം എം . എസ്. എം . കോളേജ് സഹകരണ സംഘത്തിന്റെ ബാക്കി നിൽപ്പ് ആസ്തികൾ 3 383213.49 
എഴുതിത്തള്ളിയും, ബാദ്ധ്യതകൾ 3 383213. 49 കണ്ടുകെട്ടിയും, ആയവ സംഘം കണക്കുകളിൽ നിന്ന് കുറവ് ചെയ്യുന്നതിന് 
ലിക്വിഡേറ്ററെ അനുവദിച്ചും ഇതിനാൽ ഉത്തരവാകുന്നു . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ക്ലെയിം നോട്ടീസ് 
നമ്പർ യു .- 91/2013 . 

2013 ഏപ്രിൽ 29. 
കാസർഗോഡ് ജില്ല സഹകരണ സംഘം ജോ . രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 2 -1 -2012 - ലെ എസ്. ടി . 1909 / 10 കെ . ഡിസ്. നമ്പർ 
ഉത്തരവ് പ്രകാരം വെസ്റ്റ്എളേരി വില്ലേജ് അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് ആന്റ് പ്രോസസ്സിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
169 സമാപ്തീകരിച്ചുകൊണ്ട്ഉത്തരവാകുകയും സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
ഹോസ്ഥർഗ്ഗ് സഹകരണ സംഘം അസി. രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ ഉദുമ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് 
ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. മേൽ സംഘത്തിൽനിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കുവാനുണ്ടെങ്കിൽ ആ വിവരം 
തുക നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ രണ്ട് (2 ) മാസത്തിനകം ലിക്വിഡറ്ററായ ഉദുമ യൂണിറ്റ് ഇൻസ്പെക്ടറെ നേരിട്ടോ, 
ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ മുഖാന്തിരമോ തെളിവുകൾ സഹിതം രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും മേൽ സമയത്തിനകം 
ആർക്കും ക്ലെയിം ഇല്ലാത്തപക്ഷം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതാണെന്നുള്ള വിവരം എല്ലാ മെമ്പർമാരെയും 
പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നു. 

( ഒപ്പ്) 
ലിക്വിഡറ്റർ / ഉദുമ യൂണിറ്റ് ഇൻസ്പെക്ടർ, 
വെസ്റ്റ് എളേരി വില്ലേജ് അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് 
- ആന്റ് പ്രോസസിംഗ് സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ എസ്. 169. 


